G.O.(Ms)No.29/2023/ITD 


"ഭരണഭാഷ- മാതൃഭാഷ" fl ൨ 
| 4 YEARS OF 


CELEBRATING 
THE MAHATMA 


= 


സംഗ്രഹം 


ഇലക്ട്രോണിക്സ്‌ & വിവര സാങ്കേതിക വിദ്യ വകുപ്പ്‌ - ആള്‍ ഇന്ത്യാ സര്‍വ്വീസ്‌ ഉദ്യോഗസ്ഥര്‍ക്കും 
സെക്രട്ടേറിയറ്റിലെ വിവിധ തസ്തികകളിലെ ഉദ്യോഗസ്ഥര്‍ക്കും മറ്റു വകുപ്പ്‌ (സ്ഥാപന മേധാവികള്‍ക്കും 
ഐ.ടി അനുബന്ധ ഉപകരണങ്ങള്‍ നല്‍കുന്നതിന്‌ നിലവിലുള്ള മാനദണ്ഡങ്ങളില്‍ ഭേദഗതി വരുത്തി 
ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്നു. 


ഇലക്ടോണിക്സ്‌ & വിവര സാങ്കേതിക വിദ്യ (ഐ.ടി - സെല്‍) വകുപ്പ്‌ 
G.O.(Ms )No.29/2023/TD തീയതി,തിരുവനന്തപുരം, 17-08-2023 


പരാമര്‍ശം:- 1. സ.ഉ (കൈ) നം.3/7/2015/വിസാവ നമ്പര്‍ ഉത്തരവ്‌, തീയതി, 7/09/2015 


2. സ.ഉ (കൈ) നം.19/2018/വിസാവ നമ്പര്‍ ഉത്തരവ്‌, തീയതി, 13/08/2018 
ഉത്തരവ്‌ 


ഗവണ്‍മെന്റ്‌ സെക്രട്ടേറിയറ്റിനു മാത്രമായി ഒരു ഐടി ഹാര്‍ഡ്വെയര്‍ നയം അംഗീകരിച്ചു പരാമര്‍ശം 
1 പ്രകാരം ഉത്തരവ്‌ പുറപ്പെടുവിച്ചിരുന്നു. തുടര്‍ന്ന്‌ പരാമര്‍ശം 2 പ്രകാരം സെക്രട്ടറിയേറ്റിലെ 
ഉദ്യോഗസ്ഥര്‍ക്കു ലാപ്ടോപ്പ്‌ ലഭിക്കുന്നതിനുള്ള യോഗ്യത, ഉപയോഗിച്ച ഉദ്യാഗസ്ഥന്‌ തന്നെ ലാപ്പോപ്പ്‌ 
നിലനിര്‍ത്തുന്നതിനുള്ള വില പരിധി എന്നിവ സംബന്ധിച്ച വ്യവസ്ഥകള്‍ ഉള്‍പ്പെടുത്തി ഹാര്‍ഡ്വെയര്‍ 
നയം പരിഷ്കരിച്ച. 

2. 2018 ല്‍ അവസാനമായി പരിഷ്കരിച്ച ഐ.ടി ഹാര്‍ഡ്വെയര്‍ നയം നിലവിലെ മാര്‍ക്കറ്റ്‌ നിരക്ക്‌, 
ആവശ്യകതള്‍ എന്നിവയ്ക്കനുസരിച്ച്‌ മാറ്റംവരുത്തേണ്ടതുണ്ട്‌ എന്ന്‌ സര്‍ക്കാരിന്‌ ബോധ്യപ്പെട്ടതിന്റെ 
അടിസ്ഥാനത്തില്‍, ആള്‍ ഇന്ത്യാ സര്‍വ്വീസ്‌ ഉദ്യോഗസ്ഥര്‍ക്കും സെക്രട്ടറിയേറ്റിലെ വിവിധ തസ്തികകളിലെ 
ഉദ്യോഗസ്ഥര്‍ക്കും മറ്റു വകപ്പ്‌'സ്ഥാപന മേധാവികള്‍ക്കും ഐ.ടി ഉപകരണങ്ങള്‍ നല്‍കുന്നതിനുള്ള 
മാനദണ്ഡങ്ങള്‍ ചുവടെ നല്‍കിയിരിക്കുന്ന പ്രകാരം ഭേദഗതി വരുത്തി ഉത്തരവ്‌ പൂറപ്പെടുവിക്കുന്നു. 


1. AS കേഡറിലുള്ള ഉദ്യാഗസ്ഥര്‍ക്ക്‌ ലാപ്ടോപ്പ്‌ / ഡെസ്ക്ടോപ്പ്‌ വാങ്ങുന്നതിനായി ചെലവാക്കാവുന്ന 
പരമാവധി തുക 1,50,000/- രൂപയായി നിജപ്പെടുത്തുന്നു. 

2. AS കേഡറിലല്ലാത്ത വകുപ്പ്‌ / സ്ഥാപന മേധാവികള്‍ക്ക്‌ സാധാരണ ആവശ്യത്തിന്‌ 
ഡെസ്ക്ടോപ്പുകള്‍ / ലാപ്ടോപ്പുകള്‍ വാങ്ങുന്നതിനായുള്ള വില പരിധി 1,00,000/- രൂപയായി 
നിജപ്പെടുത്തുന്നു. 

3. ഐ.എഫ്‌.എസ്സ്‌ ഓഫീസര്‍മാര്‍ക്ക്‌ വനം വകുപ്പും ഐ.പി.എസ്സ്‌ ഓഫിസര്‍മാര്‍ക്ക്‌ പോലീസ്‌ വകുപ്പും 
മറ്റ്‌ സ്ഥാപന മേധാവികള്‍ക്ക്‌ അതതു വകപ്പുകള്‍/സ്ഥാപനങ്ങള്‍ ഡെസ്ക്ടോപ്പ്‌ / ലാപ്ടോപ്പ്‌ 
നല്‍കേണ്ടതാണ്‌. 

4. സെക്രട്ടേറിയറ്റിലെ സെക്ഷന്‍ ഓഫീസര്‍ റാങ്കിലും അതിനു മുകളിലുമുള്ള ഉദ്യോഗസ്ഥര്‍ക്ക്‌ അവരുടെ 
അഭ്യര്‍ത്ഥന പ്രകാരം ലാപ്ടോപ്പുകള്‍ നല്‍കുന്നതാണ്‌. 

5. നികുതി ഉള്‍പ്പെടെ യഥാര്‍ത്ഥ വിലയുടെ 10% അടച്ച്‌ 4 വര്‍ഷത്തിന്‌ ശേഷം ജീവനക്കാര്‍ക്ക്‌ 
ലാപ്ടോപ്പ്‌ സ്ഥിരമായി സ്വന്തമാക്കാവുന്നതാണ്‌. ലാപ്‌ടോപ്പിന്റെ യഥാര്‍ത്ഥ വിലയുടെ 25% 
പ്രതിവര്‍ഷം കുറയുന്ന രീതി അവലംബിച്ച്‌ ബുക്ക്‌ വാല്യൂ കണക്കാക്കുന്നതാണ്‌. 7 വര്‍ഷത്തിന്‌ ശേഷം 
ഒരു തുകയും ഒടുക്കാതെ ഉദ്യോഗസ്ഥര്‍ക്ക്‌ ലാപ്ടോപ്പ്‌ സ്വന്തമാക്കാം. 

6. സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥര്‍ അപ്രകാരം സ്വന്തമാക്കുന്ന ലാപ്ടോപ്പുകള്‍ക്ക്‌ അറ്റകുറ്റപ്പണികള്‍ 
ആവശ്യമായി വരുന്നുണ്ടെങ്കില്‍ SecWAN ഫണ്ടില്‍ നിന്നും തുക അനുവദിക്കുന്നതല്ല. 


G.O.(Ms)No.29/2023/ITD 


10. 


11. 


ഒരു വര്‍ഷത്തില്‍ കൂടുതല്‍ സേവന കാലാവധിയുള്ള ഉദ്യോഗസ്ഥര്‍ക്ക്‌ മാത്രമേ ലാപ്ടോപ്പ്‌ 
അനുവദിക്കുകയുള്ളൂ. കൂടാതെ ലാപ്ടോപ്പ്‌ അനുവദിച്ചിട്ടുള്ള ഉദ്യാഗസ്ഥര്‍ക്ക്‌ അവ സ്വന്തമാക്കാന്‍ 
അനുവദിച്ച കാലയളവിനു ശേഷം (അതായത്‌ 4 അല്ലെങ്കില്‍ 7 വര്‍ഷം പൂര്‍ത്തിയാക്കിയ ശേഷം) 
ഒരു വര്‍ഷത്തില്‍ കൂടുതല്‍ സര്‍വ്വീസ്‌ ഉണ്ടെങ്കില്‍ മാത്രമേ പുതിയ ലാപ്ടോപ്പ്‌ അനുവദിക്കുകയുള്ളു. 
സെക്രട്ടേറിയറ്റിലെ അണ്ടര്‍ സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്‍ ഒരു സാധാരണ പ്രിന്റര്‍ / 
MFP (Multi Function Printer) അനുവദിക്കുന്നതാണ്‌ (MFP ലഭ്യമാണെങ്കില്‍ മാത്രമേ 
അനുവദിക്കുകയുള്ളൂ ). 


. സെക്രട്ടേറിയറ്റിലെ ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കിന്‌ മുകളിലുള്ള ഉദ്യോഗസ്ഥര്‍ക്ക്‌ കോണ്‍ഫിഡന്‍ഷ്യല്‍ 


അസിസ്റ്റന്റിന്‌ അനുവദിക്കുന്ന ഒരു പ്രിന്ററുള്‍പ്പടെ പരമാവധി രണ്ട്‌ പ്രിന്ററുകള്‍ അനുവദിക്കുന്നതാണ്‌ 
(അതായത്‌; MFP ലഭ്യമാണെങ്കില്‍ ഒരു MFP യും ഒരു സാധാരണ പ്രിന്ററും). 

സര്‍വ്വീസില്‍ പ്രവേശിക്കുന്ന അസിസ്റ്റന്റ്‌ കളക്ടര്‍മാര്‍ക്ക്‌ കേരള സംസ്ഥാന ഐ.ടി മിഷന്‍ 
ലാപ്ടോപ്പ്‌ നല്‍കുന്നതും ആയതിന്റെ വിവരങ്ങള്‍ കേരള സംസ്ഥാന ഐ.ടി മിഷന്‍ 
സൂക്ഷിക്കേണ്ടതുമാണ്‌. 

ഒരു ഉദ്യോഗസ്ഥന്‌ അനുവദിച്ച ലാപ്ടോപ്പ്‌ പ്രസ്തുത ഉദ്യോഗസ്ഥന്റെ റിട്ടയര്‍മെന്റ്‌ പ്രായം 
വരെയോ അല്ലെങ്കില്‍ സേവനത്തില്‍ നിന്ന്‌ വിടുതല്‍ ചെയ്യുന്നത്‌ വരെയോ ഉപയോഗിക്കാന്‍ 


അനുവദിക്കുന്നതാണ്‌. 


(ഗവര്‍ണറുടെ ഉത്തരവിന്‍ പ്രകാരം) 
DR RATHAN U KELKARIAS 
SECRETARY 


എല്ലാ അഡീഷണല്‍ ചീഫ്‌ സെക്രട്ടറി/പ്രിന്‍സിപ്പല്‍ സെക്രട്ടറി/സെക്രട്ടറിമാര്‍ക്കും 
സെക്രട്ടറിയേറ്റിലെ എല്ലാ വകുപ്പുകള്‍ക്കും 


എല്ലാ വകുപ്പ്‌ മേധാവികള്‍ക്കും 


ഡയറക്ടര്‍, കേരള സംസ്ഥാന ഐ.ടി മിഷന്‍ 

പ്രിന്‍സിപ്പല്‍ അക്കണ്ടന്റ്‌ ജനറല്‍ (ഓഡിറ്റ്‌), കേരളം, തിരുവനന്തപൂരം 
അക്കണ്ടന്റ്‌ ജനറല്‍ (എ & ഇ), കേരളം, തിരുവനന്തപുരം 

ധനകാര്യ വകുപ്പ്‌ 

വിവര പൊതുജനസമ്പര്‍ക്ക വകുപ്പ്‌, വെബ്‌ & ന്യൂ മീഡിയ 

കരുതല്‍ ഫയല്‍ /ഓഫീസ്‌ കോപ്പി 


ഉത്തരവിന്‍ പ്രകാരം 


സെക്ഷന്‍ ഓഫീസര്‍ 


